Kerala Gazette No . 37 dated 17th September 2019 . 
PART III 


COMMISSIONERATE OF LAND REVENUE 
LAND FAIR VALUE NOTIFICATION 

KOLLAM DISTRICT 


പുനലൂർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 

( ഹാജർ : ബി . രാധാകൃഷ്ണൻ) 


- ( 1) 


നമ്പർ എഫ് - 3941/ 2019. 

2019 ജൂ ലൈ 19. 
വിഷയം: - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക്, ചടയമംഗലം വില്ലേജ് - അപാകത 

പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ ചട്ടം 5 ( 4). 

(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2- 2019 -ാം തീയതിയിലെ എൽ. എ .3- 54647 -ാം നമ്പർ പരിപ്രതം. 
(3) ചടയമംഗലം വില്ലേജിൽ ഇടയ്ക്കോട് മുറിയിൽ പനവിള വീട്ടിൽ ശ്രീമതി. കുമാരി സമർപ്പിച്ച അപേക്ഷ . 

(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 3 - 7 - 2019 - ലെ എഫ്1 - 677 / 19 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 -3 -2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകയുടെ കൈവശ വസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിക്കാതെ വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

(പസ്തുത അപേ ക്ഷ യിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ടി റിപ്പോർട്ടിന്റെ 
അടിസ്ഥാ ന ത്തിലും സൂചന ( 2 ) പ്രകാരമുള്ള നിർ ദ്ദേ ശ ത്തിന്റെ അടിസ്ഥാ ന ത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേ ഷൻ ചേർത്തും അ വ യ നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


- ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 
അപേക്ഷകന്റെ വില്ലേജ്, സർ / റീ 

- 6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
പേരും 

ബ്ലോക്ക് സർവ്വ / സബ് വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
താലൂക്ക് 
മേൽവിലാസവും നമ്പർ ഡിവിഷൻ നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ. 
വിലയും 

ഒന്നിന് 


കൊട്ടാരക്കര ചടയമംഗലം, 


| 2 / 4 - 2 - 2 


Govt. Property 


25 ,000 


ശ്രീമതി കുമാരി, 
പനവിള വീട്, 
ചടയമംഗലം 


42 


Residential 
plot with 
Panchayath 
road access 


നമ്പർ എഫ് - 1676 / 2019. 

2019 ജൂ ലൈ 19 . 
വിഷയം: ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക്, കടയ്ക്കൽവില്ലേജ്- അപാകത 

പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ ചട്ടം 5(4 ). 

(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2- 2019 -ാം തീയതിയിലെ എൽ. എ .3- 54647 -ാം നമ്പർ പരിപ്രതം. 
(3) കടയ്ക്കൽവില്ലേജിൽ മണലി മുറിയിൽ സന്തോഷ് ഭവൻ വീട്ടിൽ ശ്രീമതി. സന്ധ്യ സമർപ്പിച്ച അപേക്ഷ . 
(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 14 - 3-2019 , 14 - 5- 2019 തീയതികളിലെ എഫ്1 - 698/ 19 -ാം നമ്പർ റിപ്പോർട്ടുകൾ. 


Gaz . No. 37/2019 /DTP /CLR -Fair Value (Supplement). 


263 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകയുടെ കൈവശ വസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിക്കാതെ വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

- (പസ്തുത അപേ ക്ഷ യിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ടി റിപ്പോർട്ടിന്റെ 
അടിസ്ഥാ ന ത്തിലും സൂചന ( 2 ) പ്രകാരമുള്ള നിർ ദ്ദേ ശ ത്തിന്റെ അടിസ്ഥാ ന ത്തിലും രേഖകൾ പ്രകാ രമുള്ള ശരിയായ 
ക്ലാസിഫിക്കേ ഷൻ ചേർത്തും അ വ യ നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 -3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർവെ / റീ 
ബ്ലോക്ക് സർ / സബ് 
നമ്പർ ഡിവിഷൻ നമ്പർ 


താലൂക്ക് 


6 - 3 - 2010 - ലെ 

- പുനർ 

പുനർ 
വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ. 
വിലയും 

ഒന്നിന്) 


കൊട്ടാരക്കര 


കടയ്ക്കൽ, 


60 / 2 


Govt. Property 


- 25, 000 


ശ്രീമതി സന്ധ്യ, 
സന്തോഷ് ഭവൻ, 
കടയ്ക്കൽ 


49 


Garden land 
with road 
access 


( 3 ) 
നമ്പർ എഫ് - 2657/ 2019 . 

2019 ജൂ ലൈ 22. 
വിഷയം: - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ - കൊട്ടാരക്കര താലൂക്ക്, വാളകം വില്ലേജ് - അപാകത 

പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ ചട്ടം 5(4). 

( 2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2 - 2019 -ാം തീയതിയിലെ എൽ. എ . 3 - 54647 -ാം നമ്പർ പരിപത്രം. 
(3) വാളകം വില്ലേജിൽ വാളകം മുറിയിൽ കുരു വേലിൽ എബനേസർ ഹൗസിൽ ശ്രീ . സജി ഡാനിയേൽ 

സമർപ്പിച്ച അപേക്ഷ . 

(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 8-5 -2019 , 3- 7- 2019 തീയതികളിലെ എഫ്1 -4813/ 19 -ാം നമ്പർ റിപ്പോർട്ടുകൾ. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 -3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശ വസ്തു വിന്റെ ക്ലാസി ഫി ക്കേ ഷനും വിലയും വിജ്ഞാ പനം ചെയ്തു 
വന്നിട്ടില്ലാത്തത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

- പസ്തുത അപേക്ഷ യിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ടി റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിലും സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാ ന ത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേ ഷൻ ചേർത്തും അവയ്ക്ക് നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

- ഉത്തരവ് 
ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 
അപേക്ഷകന്റെ വില്ലേജ്, സർ / റീ 

- 6 - 3 - 2010 - ലെ 

പുനർ 
പേരും ബ്ലോക്ക് 

വിജ്ഞാപനത്തിലെ 
സർവ്വ / സബ് 

നിർണ്ണയിച്ച് നിർണ്ണയിച്ച 
താലൂക്ക് 
മേൽവിലാസവും നമ്പർ ഡിവിഷൻ നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ. 
വിലയും 

- ഒന്നിന്) 


പുനർ 


-- താലുക്ക് 


ബ്ലോക്ക് ന 


കൊട്ടാരക്കര 


437/ 1 - 5 - 3 


Wet land 


10 ,00 ,000 


വാളകം, 
25 


ശ്രീ . സജി 
ഡാനിയേൽ, 
കുരുവേലിൽ 
എബനേസർ 
ഹൗസ്, 
വാളകം 


264 


നമ്പർ എഫ്- 3913 / 2019 /എൽ. ഡിസ്. 


2019 ജൂ 


ലൈ 29 . 


വിഷയം: ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക്, കൊട്ടാരക്കര വില്ലേജ് - അപാകത 

പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന:- (1) കേരള മുദ്രപ്പത് നിയമം 1959 സെക്ഷൻ 28എ ചട്ടം 5(4). 

(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2 - 2019 -ാം തീയതിയിലെ എൽ. എ . 3 - 54647 -ാം നമ്പർ പരിപ്രതം. 


(3) കൊട്ടാരക്കര വില്ലേജിൽ അന്നൂർ മുറിയിൽ മൊട്ടപ പടിഞ്ഞാറ്റതിൽ വീട്ടിൽ ശ്രീ . രാമചന്ദ്രൻപിള്ള 

സമർപ്പിച്ച അപേക്ഷ . 
(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 3 - 1-2019 - ലെ എഫ്1 - 8411 / 19 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശ വസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിച്ചത് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


- പസ്തുത അപേക്ഷ യിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ടി റിപ്പോർട്ടിന്റെ 
അടി സ്ഥാനത്തിലും സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേ ഷൻ ചേർത്തും അ വ യ നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കും വിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർ / റീ 
ബ്ലോക്ക് സർ / സബ് 
നമ്പർ ഡിവിഷൻ നമ്പർ 


താലൂക്ക് 


6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ. 
വിലയും 

ഒന്നിന്) 


50, 000 


കൊട്ടാരക്കര, 

23 


ശ്രീ . രാമചന്ദ്രൻപിള്ള കൊട്ടാരക്കര 
മൊട്ടപ് 
പടിഞ്ഞാറ്റതിൽ വീട്, 
അന്നൂർ, കൊട്ടാരക്കര 


Wet land 
3 5, 445 


23 


372/ 1, 
372 /19-2, 

372 / 20 


Residential 
plot with 

private 
road access 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
പുനലൂർ. 


- ( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ആഫീസർ. 


THRISSUR DISTRICT 


FORM ‘ A ’ 
(See Rule 4 ) 
NOTIFICATION 


No. B4- 5973 /2019 / K . dis. 

1st August 2019 . 
Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act, 1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 1995 ; 


Now , Therefore, it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number , in respect of the land situated in the survey/ re - survery numbers of the Village and Taluk mentioned against 
each, shall be as shown aginst it in column ( 11 ) thereof. 


265 


SCHEDULE 


District — Thrissur . 


Taluk — Chalakudy . 


Village — Kizhake Chalakudy. 


Sl. 
No. 


Sy. 
No . 


SubRe -survey 
Div. Block 
No. 


Re- survey 

No . 


Re- survey 
Sub division 

No . 


Municipality/ Name Name & 
Panchayath of Local No . of 
Corporation Body ward 

Pan ./Muni./ Corp . 
(7) (8) (9 


Classi- Fair 
fication Value 
by use per Are 

( 5 ) 
(10) (11) 


(1) (2) 


(3) 


(4) 


(5) 


( 


1 


717 


13 


Municipality 


Chalakudi 


. Residential 5, 00 ,000 

plot with 
Corp./Mun ./Pan . 

Road access 


Revenue Divisional Office , 
Irinjalakuda. 


(Sd .) 
Revenue Divisional Officer. 


PALAKKAD DISTRICT 


FORM A 


[See Rule 4 ] 


NOTIFICATIONS 


( 1 ) 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act, 1959, read with Rule (4 ) of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 . 


Now , Therefore, it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number in respect of the land situated in the Survey /Re-survey numbers of the Village and Taluk mentioned 
against each shall be as shown in Column (11) thereof. 


No. K -1809 /2015 (2). 


2nd July 2019. 


SCHEDULE 


District – Palakkad . 
Village - Muthuthala . 


Taluk - Pattambi. 
Desom — Perumudiyur. 


Sl . Sy. 
No. No . 


Sub 
Div . 
No. 


Re- survey 
Block 
No. 


Re - survey 

No. 


Re -survey 
Sub division 

No . 


Name & 
No. of 
ward 


Municipality/ Name of 
Panchayath Local Body 
Corporation Panchayath / 

Municipality / 

Corporation 
(7) 

(8) 


Classi - Fair 
fication Value 
by use Re-fixed 

(per Are ) 


(1) 


(2) 


(3) 


(4) 


(5) 


(6) 


(9) 


(10) 


(11) 


3617 


159 


1 


27 


210 


10 .11 


Panchayath 


Muthuthala 


8 , Wet Land 7 ,500 
Perumudiyur 


266 


No . K -7912/2017. 


8th July 2019 . 


SCHEDULE 


District — Palakkad . 
Village — Ongallur II. 


Taluk - Pattambi. 
Desom — Vadanamkurussi. 


Sl. 
No. 


Sy. 
No. 


Sub 
Div. 
No. 


Re - survey 
Block 
No. 


Re -survey 

No. 


Re- survey 
Sub division 

No . 


Name & 
No. of 
ward 


Classi- Fair 
fication Value 
by use Re-fixed 

(per Are ) 


Municipality / Name of 
Panchayath Local Body 
Corporation Panchayath / 

Municipality / 

Corporation 
(7) (8) 
Panchayath Ongallur 


(0 


(1) (2) 

203 


(3) 
11A 


(4) 
33 


(5) 
209 


( 11) 
30,000 


2 


(9) ( 10 ) 
Vadanam - Garden 
kurussi Land 

without 
road access 


Office of the Sub Collector, 
Ottapalam . 


(Sd.) 
Sub Collecter 


Gaz . No . 37 / 2019 /DTP /CLR -Fair Value ( Supplement). 


267 


